© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


തിരുവനന്തപുരം, 19th January 2021 
വാല്യം 10 ചൊവ്വ _19th January 2021_ nad 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _6th Makaram 1196 _ No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 








PART II 
Co-operative Department 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍? പുറപ്പെടുവിക്കുന്ന ഉത്തരവ്‌ 
(ഹാജര്‍ : ശ്രീ. എന്‍. പ്രദീപ്കുമാര്‍?) 
നമ്പര്‍ എ. ഇ. എല്‍./126/2020. 2020 നവംബര്‍ 17. 


വിഷയം സഹകരണ വകുപ്പ്‌--തൃക്കൊ ടിത്താനം പട്ടിക ജാതി സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ കെ. 65 


പുനരാരംഭിക്കുന്നത്‌---അഡ്മിനിസ്ട്രേറ്റീവ്‌ കമ്മിറ്റിയെ നിയമിച്ച്‌ ഉത്തരവാകുന്നത്‌--സംബന്ധിച്ച്‌. 
സൂചന :--(1) കോട്ടയം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) -ന്റെ 28-1-2017-ലെ എ. ഇ. എല്‍../5915/13-ാം നമ്പര്‍ ഉത്തരവ്‌. 


(2) ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ്‌ രജിസ്്രാര്‍ (ജനറല്‍) -ന്റെ 24-9-2020-ലെ 883,/20-0൦ നമ്പര്‍ കത്ത്‌. 


കോട്ടയം ജില്ലയില്‍ ചങ്ങനാശ്ശേരി താലൂക്കില്‍ പ്രവര്‍ത്തിച്ചുവന്നിരുന്ന തൃക്കൊടിത്താനം പട്ടിക ജാതി സഹകരണ സംഘം 
ക്ലിപ്തം നമ്പര്‍ കെ.-65-ന്റെ പ്രവര്‍ത്തനം നിലച്ചതിനെത്തുടര്‍ന്ന്‌ സൂചന (1) ഉത്തരവ്‌ പ്രകാരം ലിക്വിഡേഷനിലായിരുന്നു. ടി 
സംഘത്തെ പുനരുജ്ജീവിപ്പിച്ച്‌ പ്രവര്‍ത്തനം വീണ്ടും ആരംഭിക്കുന്നതിനുള്ള അനുവാദം നല്‍കണമെന്നാവശുപ്പെട്ട്‌ ലഭിച്ച ടി 
സംഘത്തിലെ അംഗങ്ങളുടെ അപേക്ഷ ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) സൂചന (2) പ്രകാരം ഈ ആഫീസി൪ 


ലഭ്യമാക്കിയിട്ടുള്ളതുമാണ്‌. 


സംഘം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികള്‍ സ്വീകരിക്കണമെന്ന്‌ ആവശ്യപ്പെട്ട്‌ ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ 
(ജനറല്‍)-ന്‌ ടി സംഘത്തിന്റെ മുന്‍ ഭരണസമിതി അംഗം ശ്രീ. കെ. കൃഷ്ണന്‍കുട്ടി, സംഘത്തിലെ അംഗമായ ശ്രീ. രാജേഷ്‌, കെ. ആര്‍. 
എന്നിവര്‍ അപേക്ഷ നല്‍കിയിട്ടുണ്ട്‌. ടി സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള തുടര്‍ നടപടികള്‍ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി 


Gaz. No. 3/2021/DTP (Co-operative). 


207 


2nd Jury 2019] CO-OPERATIVE DEPARTMENT 6 





ശീ. രാജേഷ്‌, കെ. ആര്‍.-ന്റെ അദ്ധൃക്ഷതയില്‍ പുനരുദ്ധാരണ പൊതുയോഗം കൂടി സംഘത്തിലെ അംഗങ്ങളായ 
ശ്രീ. കെ. ആര്‍. രാജേഷ്‌, വടക്കേതില്‍ വീട്‌ എന്നയാളെ കണ്‍വീനറായും ശ്രീ. പി. ആര്‍. അരുണ്‍കുമാര്‍, പൊയ്കയില്‍ വീട്‌, അമര, 
ശ്രീ. വി. ജെ. ജയപ്രകാശ്‌, പൂതുപറമ്പില്‍ വീട്‌, അമര എന്നിവരെ അംഗങ്ങളായും തെരഞ്ഞെടുത്തിട്ടുള്ളതും ടി അംഗങ്ങളെ 
ഉള്‍പ്പെടുത്തി ഒരു അഡ്മിനിസ്ട്രേറ്റീവ്‌ കമ്മിറ്റിയെ നിയമിക്കാവുന്നതാണെന്ന ടി ആളുകളുടെ സമ്മതപ്രതം സഹിതം, സൂചന (2) 
പ്രകാരം ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) ശുപാര്‍ശ ചെയ്ത്‌ സമര്‍പ്പിച്ചിട്ടുണ്ട്‌. മേല്‍ സാഹചര്യത്തില്‍ ടി ആളുകളുടെ 
അപേക്ഷ, ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) -ന്റെ ശുപാര്‍ശ എന്നിവ പരിഗണിച്ച്‌ ടി സംഘം പുനരാരംഭിക്കാമെന്ന്‌ 


ബോധുപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ ചുവടെ ചേര്‍ക്കുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ്‌ 


തൃക്കൊടിത്താനം പട്ടിക ജാതി സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ കെ. 65 പുനരാരംഭിക്കുന്നതിനുള്ള നടപടികള്‍ 
സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ടി സംഘത്തിന്റെ ഭരണകാര്യങ്ങള്‍ നിര്‍വൃഹിക്കുന്നതിനായി ശ്രീ. കെ. ആര്‍. രാജേഷ്‌, വടക്കേതില്‍ 
വീട്‌ എന്നയാളെ കണ്‍വീനറായും (ശ്രീ. പി. ആര്‍. അരുണ്‍കുമാര്‍, പൊയ്കയില്‍ വീട്‌, അമര, ശ്രീ. വി. ജെ. ജയപ്രകാശ്‌, 
പുതുപറമ്പില്‍ വീട്‌, അമര എന്നിവരെ അംഗങ്ങളായും ഉള്‍പ്പെടുത്തി ഒരു അഡ്മിനിസ്ട്രേറ്റീവ്‌ കമ്മിറ്റിയെ കേരള സഹകരണ നിയമം 
വകുപ്പ്‌ 33 (1) പ്രകാരം നിയമിച്ച്‌ ഉത്തരവാകുന്നു. ടി അഡ്മിനിസ്ട്രേറ്റീവ്‌ കമ്മിറ്റിയുടെ കാലാവധി ഉത്തരവ്‌ തീയതി മുതല്‍ 6 
മാസമായിരിക്കും. ടി കാലാവധിക്കുള്ളില്‍ ഭരണസമിതി തെരഞ്ഞെടുപ്പ്‌ നടത്തി ഭരണം പുതിയ ഭരണസമിതിയ്ക്ക്‌ കൈമാറേണ്ടതും 


വിവരം അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ മുഖേന ഈ ഓഫീസില്‍ അറിയിക്കേണ്ടതുമാണ്‌. 


സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (പ്പ്‌) 
(ജനറല്‍) -ടെ കാര്യാലയം, കോട്ടയം. ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍. 
REGISTRATION CERTIFICATE 5. Area of Operation—Kasaragod, Revenue District 


except East Elery Grama Panchayath. 


No. 0/340/2020. Sth November 2020. 


6. Main Object — Receiving deposits and lending 
I do hereby certify in exercise of the powers 


conferred upon me under Section 7 of the Kerala loans to members. 

Co-operative Societies Act, 1969 (Act 21 of 1969) that the 

following society, that the particulars which is furnished & ഏട ഇ ട്ട ട്ടെ ടട (ക) 
in the Categorical Statement is registered by me today as Social Welfare Societies-Better Living Societies, 
a Co-operative Society under the said Act, on the basis Literary Societies and Welfare Societies, as per 
of Limited Liability and that the bye-laws of the 

undermentioned Society is also hereby registered under Rule 15-12 (1). 


the said Section. 
8. Authorized Share Capital—® 2,20,00,000. 


Categorical Statement 


. 9. Maximum Borrowing Power—150 times of paid up 
1. Name and Number of the Society—Kerala 


Government Contractors Co-operative Society K581. Share Capital plus Reserve Fund. 


2. Date of Registration—5-11-2020. 


3. Address—Cherkala, P. O. Chengala. Office of the Joint Registrar of 
. | Co-operative Societies (General), (Sd.) 
4, Liability—Limited. Kasaragod. Joint Registrar(General) 


(In charge). 


208 


